GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


7714 


COMMISSIONERATE OF LAND REVENUE 
Thirurangadi Taluk 


( 3 ) 


പരസ്യം 


റഫ് . സി2-7946 2020 . 


2020 ഒക്ടോബർ 11 . 


( 1 ) 


റഫ്. സി2-2630 2020 . 


2020 ജൂൺ 11 . 


പാ 


അവ കാശ 


തിരൂരങ്ങാടി താ ലൂ ക്കിൽ 

നന്നമ്പ വില്ലേ ജിൽ 
മുഹമ്മദ് ബാദുഷ , ടി . , തേറാമ്പിൽ ഹൗസ് എന്നയാൾ മരിച്ചു 
യന്നും വിവിധ 

ആ വ ശ്യ ങ്ങൾക്കായി 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ പിതാവ് 
അബ്ദുൽ ഗഫൂർ, ടി . , തേറാ മ്പിൽ ഹൗസ്, കൊടിഞ്ഞി 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
6-5-2019 - ന് മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 2 പേർ മാത്രമാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരൂരങ്ങാടി താലൂക്കിൽ പെരു വ ള്ളൂർ വില്ലേ ജിൽ 
മുഹമ്മദ് ഹാജി ചൊക്ലി, ചോനൊടുവിൽ ഹൗസ് എന്നയാൾ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ മുഹമ്മദ് 
ഷാനിബ് ചൊക്ലി, സാക്കിറ മൻസിൽ എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 1-9-2020 - ന് മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 8 പേർ മാത്രമാണ് ഉള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 


പേര് 


വയസ് 


നമ്പർ 


ബന്ധം 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ഇമ്മാത്തകുട്ടി 


ആദ്യഭാര്യ 


63 


1 


അബ്ദുൽ ഗഫൂർ, ടി . 


പിതാവ് 


50 


2 


സുഹ്റ 


ആദ്യ ഭാര്യയിലെ മകൾ 


46 


2 


റസിയ , ടി . 


മാതാവ് 


46 


3 


ഫൗസിയ 


46 


3 5 


3 


4 


അബ്ദുൽ ഹമീദ് 


മകൻ 


44 


5 


റുഖിയ 


രണ്ടാം ഭാര്യ 45 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


6 


അബ്ദുൽ ഷുക്കൂർ 
ചൊക്ലി 


രണ്ടാം ഭാര്യയിലെ മകൻ 


26 


7 


സാക്കിറ ബാനു 


മകൾ 


25 


8 


മുഹമ്മദ് ഷാനിബ് ചൊക്ലി 


മകൻ 


23 


33 


റഫ്. സി2-2710 2020. 


2020 ജൂൺ 11 . 


ഷ്ണ 


തിരൂരങ്ങാടി താ ലൂ ക്കിൽ 

നെടുവ 

വില്ലേ ജിൽ 
ഗോപാലകൃ ണൻ , കൊട്ട പു 

ഞ്ചയിൽ ഹൗസ് എന്നയാൾ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി അവകാശ 
സർട്ടി ഫിക്കറ്റ് ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
വിജയമ്മ , ജി., കൊട്ടപുഞ്ചയിൽ ഹൗസ് , പരപ്പനങ്ങാടി എന്നവർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 6-10-2013 - ന് മരിച്ചു 
പോ യെന്നും 

പരേ തന്റെ അ വ കാ ശി കളായി താഴെ 
പറയുന്ന 4 പേർ മാത്രമാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ് ) 
തിരൂരങ്ങാടി. 

തഹശീൽദാർ. 


കമ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


തിരുത്തൽ പരസ്യം 

2020 സെപ്റ്റംബർ 7 . 


നമ്പർ 


ബന്ധം 


റഫ് . സി2-15903 2018. 


1 


വിജയമ്മ 


ഭാര്യ 


60 


2 


മിനി 


മകൾ 


43 


3 


സിനി , ജി . 


41 


4 


സന്ധ്യ 


33 


2-4-2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 14, വാല്യം 
VIII ( പാർട്ട്-III ) ക മ്മീ ഷ ണ റേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ 3445 , 3446 പേജുകളിൽ ക്രമനമ്പർ ( 4 ) ആയി 
പസി ദ്ധീ ക രിച്ച C2-15903118-ാം നമ്പർ പര സ്യ ത്തിൽ 
പരേതന്റെ അവകാശിയായി 1 -ാം നമ്പരായി ചേർത്തിട്ടുള്ള 
പര തന്റെ ഭാര്യ യുടെ പേര് 

മ മ്മാത്തു 

ചെ മ്മു ക്കൻ 
എന്നതിനുപകരം "ഉമ്മാത്തു എന്ന് തിരുത്തി വായിക്കേണ്ട 
താണ്. 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂരങ്ങാടി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 
തഹശീൽദാർ. 


തിരൂരങ്ങാടി. 


198 


